Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg. No, KL / TV ( N )/634/2018-20 


POVERNMENT 


ക 


ം 
OFKERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 മേയ് 5 
5th May 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 22 
22nd Medam 1195 


18 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 വശാഖം 15 
15th Vaisakha 1942 


PART III 
Notificationsby Heads of Departments 
Commissionerate of Land Revenue 


5th MAY 2020) 


COMMISSIONERATE OF LAND REVENUE 


3289 


(2 ) 


നമ്പർ ബി3-808 2020 . 

2020 ജനുവരി 25, 
പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ മുപ്പത്തടം 
കരയിൽ അമ്പലപ്പറമ്പിൽ വീട്ടിൽ രാധാകൃഷ്ണൻമകൻ 
ബിജു , എ . ആർ. എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അ വ കാ ശി കളെ സ്ഥാപിച്ചു കിട്ടു ന്ന തി നായി അ വ കാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
രമ്യ ബിജു സമർപ്പിച്ച അപേക്ഷയിൽ കടുങ്ങല്ലൂർ വില്ലേജ് 
ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടി ബിജു , എ . ആർ. 
3-7-2019 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 2 (രണ്ട്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


നമ്പർ എ4-8890 / 2019 . 

2020 ജനുവരി 27. 
കോത മംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
കരിങ്ങഴ കരയിൽ പുതുക്കുന്നത്ത് വീട്ടിൽ പി . പി. ഗീവർഗീസ് 
മകൻ വിജയൻ വർഗ്ഗീസ് എന്നയാൾ 16-9-2019 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്ന തി നായി ടിയാന്റെ നിയ മാ നു സ ത അ വ കാ ശി കൾ 
താഴെപ്പറ യു ന്ന വ രാ ണെന്നു കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നു കാണിച്ച് പരേതന്റെ ഭാര്യ ഉഷ വിജയൻ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കോതമംഗലം വില്ലേജ് ഓഫീസർ 
മു ഖന അവ കാ ശ വി ചാ രണ നട ത്തി യ തിൽ 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു. 


താഴ 


ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


-1 


33 


1 


ഉഷ വിജയൻ 


ഭാര്യ 


64 


2 


13 


2 


അജീഷ് പി . വിജയൻ 


മകൻ 


35 


രമ്യ ബിജു 

ഭാര്യ 
ആരതി ബി. നായർ 

മകൾ 
മേൽ പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പരേതന്റെമാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
മകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെനിയമാനുസൃത 
അവകാശികളെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആ ക്ഷേ പ മ ള ള വർ ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ കോതമംഗലം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി ആക്ഷേപം 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽ 
മാർഗ്ഗമായോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
പറവൂർ, 


(ഒപ്പ്) 
തഹശീൽദാർ. 


താലൂക്കാഫീസ്, 
കോതമംഗലം, 


( ഒപ്പ്) 
തഹശീൽദാർ, 


Kothamangalam Taluk 


പരസ്യം 


( 1) 


THRISSUR DISTRICT 


നമ്പർ എ4-10533 /2019. 


2019 ഡിസംബർ 28. 


Thrissur Taluk 


പരസ്യം 


( 1) 


നമ്പർ എ4-1869412019. 


2019 ഡിസംബർ 6 . 


കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
കൂരൂർക്കരയിൽ, ചീരോത്തോട്ടം വീട്ടിൽ പി , ഡി , കുരുവിള 
മകൻ കുരുവിള ജോർജ് എന്നയാൾ 2-12-2019 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്ന തി നായി ടിയാന്റെ നിയ മാ നു സ ത അ വ കാ ശി കൾ 
താഴെപ്പറ യു ന്ന വരാണെന്നു കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നു കാണിച്ച് പരേതന്റെ ഭാര്യ മേരി എബ്രഹാം 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കോതമംഗലം വില്ലേജ് ഓഫീസർ 
മുഖ ന 

അവ കാ ശ വി ചാ രണ നട ത്തി യ തിൽ 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


താഴ 


ത്യ ശ്ശൂർ താ ലൂ ക്ക് , 

അ ര ണാ ട്ടു ക ര വില്ലേജിൽ 
ഒളരിക്കര ദേശത്ത് വടക്കൻ വീട്ടിൽ ഫാൻസിസ് ജോസഫ്, 
S /o . വി . ആർ. ജോസഫ് എന്നയാൾ 27-2-2008 -ാം തീയതി 
മരിച്ചിട്ടുള്ള താ കുന്നു . ഒരു അ വ കാ ശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമാണെന്നു കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ 
ആഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷ 
പകാരം വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു. 


ബന്ധം 


1 


മേരി എബ്രഹാം 


ഭാര്യ 


67 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


സുനിത ജോർജ് 


മകൾ 


42 


കമ 
നമ്പർ 


ബന്ധം 


3 


40 


1 


അൽഫോൺസ 


സഹോദരി 


62 


2 


പൗളി 


അർദ്ധ സഹോദരി 


75 


3 


ഗ്രസി 


72 


സുനിൽ ജോർജ് കുരുവിള മകൻ 
മകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആക്ഷേ പമു ള ള വർ ഈ പരസ്യം കേ രള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ കോതമംഗലം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി ആക്ഷേപം 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


4 


സ്റ്റെല്ല 


70 


3 3 


5 


ജൂലിയാന 


68 


3 3 


6 


ജെയിംസ് 


അർദ്ധ സഹോദരൻ 


66 


73 


